






© eae Regn. No. KERBIL/2012/45073 
Ol, dated 5-9-2012 with RNI 
കേരള സര്‍ക്കാര്‍ ans 
Government of Kerala VANEGE Reg. No. KL/TV(N)/634/2021-2023 
2021 RES Ai 
Bp 
aS TPS 


കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 19 


laa 2, 19th January 2021 
വാല്യം 10 ചൊവ്വ __t4th January 21 നമ്പര്‍ 
1196 മകരം 6 3 
Vol. X Thiruvananthapuram, _ 6th Makaram 1196 | No. 
1942 പൌഷം 29 
Tuesday 


29th Pousha 1942 
PART III 
Commissionerate of Land Revenue 


19th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


532 





മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 


ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 


30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശില്‍ദാരെ 
എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞു 
വരുന്നതോ തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ 
സ്വീകരിക്കപ്പെടുന്നതല്ല. 

താലൂക്കാഫീസ്‌, (ഒപ്പ്‌) 
കോഴിക്കോട്‌. തഹശീല്‍ദാര്‍. 


Thamarassery Taluk 


പരസ്യം 


(0) 


റഫ. സി2-2714/2020. 2020 ആഗസ്റ്റ്‌ 18. 


താമരശ്ശേരി താലൂക്ക്‌, ഈങ്ങാപ്പുഴ അംശം, പാടൂര്‍ 
ദേശത്ത്‌ താമസിച്ചിരുന്ന റഷീദ്‌ അലി വള്ളിക്കെട്ടുമ്മല്‍, 
വള്ളിക്കെട്ടു മ്മല്‍ വീട്‌, പുതുപ്പാടി പി. ഒ. എന്നയാള്‍ 
28-3-2019-ാ൦ തീയതി മരണമടതഞ്ഞിരിക്കുന്നു. പരേതന്റെ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനുവേണ്ടി പരേതന്റെ ഭാരൃ 
സാബിറ, വള്ളിക്കെട്ടുമ്മല്‍ വീട്‌, പുതുപ്പാടി പി. ഒ. 
ബോധിപ്പിക്കുന്ന അപേക്ഷാകാരൃത്തില്‍ അന്വേഷണം 
നടത്തിയതില്‍ താഴെ 


പറയുന്നവരാണ്‌ പരേതന്റെ 


അനന്തരാവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 നഫീസ മാതാവ്‌ 72 
2 സാബിറ ഭാരൃ 36 
3 റെന്ന ഷെറിന്‍ മകള്‍ 17 
4 റിയ ഫെബിന്‍ 14 


മമ 


[മൈനര്‍മാരുടെ രക്ഷിതാവ്‌ വ(കമനമ്പര്‍ 2 സാബിറ 


(മാതാവി). | 


മേല്‍പ്പറഞ്ഞ അവകാശികളെ ഉള്‍പ്പെടുത്തി ഒരു 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും നിയമോചിതമായ തടസ്സങ്ങള്‍ 
ഉണ്ടെങ്കില്‍ അവര്‍ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തുന്ന 
തീയതി മൂതല്‍ 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 
സമയത്തിനുശേഷവും 


തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന 


ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. ആക്ഷേപങ്ങള്‍ 
ലഭിക്കാത്തപക്ഷം അപേക്ഷകയ്ക്ക്‌ അനന്തരാവകാശ 


സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കുന്നതാണ്‌. 


166 


(2) 


റഫ്‌. സി2-6542/2020. 2020 സെപ്റ്റംബര്‍ 3. 


താമരശ്ശേരി താലൂക്ക്‌, പുത്തൂര്‍ അംശം, പുത്തൂര്‍ ദേശത്ത്‌ 
w/o (Late) 
സുബ്രമണ്യന്‍ നമ്പൂതിരി, പുറങ്കല്‍ മൂതുവന വീട, പുത്തൂര്‍ പി. ഒ. 


താമസിച്ചിരുന്ന പാര്‍വതി അന്തര്‍ജനം 


എന്നവര്‍ 9-ട-2013-ാം തീയതി മരണമടഞ്ഞിരിക്കുന്നു. 
പരേതയുടെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനു വേണ്ടി 
പരേതയുടെ മകന്‍ കൃഷ്ണന്‍ നമ്പൂതിരി, പുറങ്കല്‍, 
മുതുവന ഇല്ലം, പുത്തൂര്‍ പി. ഒ. ബോധിപ്പിച്ചുവന്ന അപേക്ഷാ 
കാര്യത്തില്‍ അന്വേഷണം നടത്തിയതില്‍ താഴെ പേരു 


പറയുന്നവരാണ്‌ പരേതയുടെ അനന്തരാവകാശികളെന്ന്‌ 


അറിവായിരിക്കുന്നു. 

(രമ Bald പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 കൃഷ്ണന്‍ നമ്പൂതിരി മകന്‍ 59 

2 ശ്രീധരന്‍ നമ്പുതിരി ss 57 

3 പ്രസന്ന കുമാരി മകള്‍ 46 


മേല്‍പ്പറഞ്ഞ അവകാശികളെ ഉള്‍പ്പെടുത്തി ഒരു 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കുന്നതില്‍ 
നിയമോചിതമായ 


ആര്‍ക്കെങ്കിലും എന്നെങ്കിലും 


തടസ്സങ്ങളുണ്ടെങ്കില്‍ അവര്‍ ഈ പരസ്യം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതല്‍ 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ ഹാജരായി രേഖാമൂലം ബോധിപ്പി 
നിശ്ചിത 


ക്കേണ്ടതാണ്‌. സമയത്തിനുശേഷവും 


തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 


സ്വീകരിക്കുന്നതല്ല. ആക്ഷേപങ്ങള്‍ ലഭിക്കാത്തപക്ഷം 
അപേക്ഷകന്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


അനുവദിക്കുന്നതാണ്‌. 


(3) 
റഫ്‌. സി2-6521/2020. 2020 സെപ്റ്റംബര്‍ 3. 


താമരശ്ശേരി താലൂക്ക്‌, കൊടുവള്ളി അംശം, കൊടുവള്ളി 
(L) 


കോമപ്പന്‍ നായര്‍, കളത്തില്‍ വീട്‌, കൊടുവള്ളി പി. ഒ. 


ദേശത്ത്‌ താമസിച്ചിരുന്ന ചന്തൂനായര്‍ 9/0 
എന്നയാള്‍ 24-10-2003-ാം തീയതി മരണമടതഞ്ഞിരിക്കുന്നു. 
പരേതന്റെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനു വേണ്ടി 
പരേതന്റെ മകന്‍ രവീര്ദ്രന്‍, കളത്തില്‍ വീട്‌, കൊടുവള്ളി 
ബോധിപ്പിക്കുന്ന അപേക്ഷാകാരൃത്തില്‍ അന്വേഷണം 
നടത്തിയതില്‍ താഴെ 


പറയുന്നവരാണ്‌ പരേതന്റെ 


അനന്തരാവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ര്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 നാരായണി അമ്മ ഭാരൃ 80 
2 പവിധ്രന്‍ മകന്‍ 55 
3 രവീര്ദ്രന്‍ കൂട്ടി » 50 
4 ഗോവിന്ദന്‍കൂട്ടി » 48 
5 സജിത മകള്‍ 44. 


19th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


533 





മേല്‍പ്പറഞ്ഞ അവകാശികളെ ഉള്‍പ്പെടുത്തി ഒരു 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും നിയമോചിതമായ തടസ്സങ്ങള്‍ 
ഉണ്ടെങ്കില്‍ അവര്‍ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തുന്ന 
തീയതി മൂതല്‍ 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 
സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. ആക്ഷേപങ്ങള്‍ 
ലഭിക്കാത്തപക്ഷം അപേക്ഷകന്‍ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കുന്നതാണ്‌. 


(4) 


റഫ്‌. സി2-7െ8/2020. 2020 സെപ്റ്റംബര്‍ 3. 


താമരശ്ശേരി താലൂക്ക്‌, ഉണ്ണിക്കുളം അംശം, വളിയോത്ത്‌ 
ദേശത്ത്‌ താമസിച്ചിരുന്ന റംല 9/0 മുഹമ്മദ്‌, കൊല്ലരുകണ്ടി 
വീട്‌, എകരുല്‍ പി. ഒ. എന്നവര്‍ 28-9-2013-ഠാം തീയതി 
മരണമടതഞ്ഞിരിക്കുന്നു. പരേതയുടെ അനന്തരാവകാശ 
സര്‍ട്ടി ഫിക്കറ്റിനു വേണ്ടി പരേതയുടെ മകന്‍ ഇസ്മായില്‍, 
കൊല്ലരുകണ്ടി വീട്‌ ബോധിപ്പിക്കുന്ന അപേക്ഷാകാരൃത്തില്‍ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 
പരേതയുടെ അനന്തരാവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മുഹമ്മദ്‌ ഭര്‍ത്താവ്‌ 67 
2 ഇസ്മായില്‍ മകന്‍ 34 
3 റംസീന മകള്‍ 31 
4 ശിഹാബ്‌ മകന്‍ 27 


മേല്‍പ്പറഞ്ഞ അവകാശികളെ ഉള്‍പ്പെടുത്തി ഒരു 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും നിയമോചിതമായ തടസ്സങ്ങള്‍ 
ഉണ്ടെങ്കില്‍ അവര്‍ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തുന്ന 
തീയതി മൂതല്‍ 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 
സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. ആക്ഷേപങ്ങള്‍ 
ലഭിക്കാത്തപക്ഷം അപേക്ഷകന്‍ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കുന്നതാണ്‌. 


(5) 


റഫ്‌. സി2-6937/2020. 2020 സെപ്റ്റംബര്‍ 20. 


താമരശ്ശേരി താലൂക്ക്‌, കൊടുവള്ളി അംശം, പറമ്പത്ത്കാവ്‌ 
ദേശത്ത്‌ താമസിച്ചിരുന്ന മുഹമ്മദ്‌ ഹാജി s/o (Late) 
അബ്ദുള്ള ഹാജി, മൂത്താട്ട്‌ വീട്‌, മാനിപുരം എന്നയാള്‍ 
6-6-2020-ല്‍ മരണമടതഞ്ഞിരിക്കുന്നു. പരേതന്റെ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനു വേണ്ടി പരേതന്റെ മകന്‍ 
അബ്ദുള്‍ ഗഫൂര്‍, മൂത്താട്ട്‌ വീട്‌, മാനിപുരം ബോധിപ്പിക്കുന്ന 
അപേക്ഷാകാരൃത്തില്‍ അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവരാണ്‌ പരേതന്റെ അനന്തരാവകാശികളെന്ന്‌ 
അറിവായിരിക്കുന്നു. 


(ood പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ജമീല 2-90 BIOS 57 

2 ആയിശ മകള്‍ 50 

3 റംല 5 45 

4 സക്കീന » 42 

5 അബ്ദുല്‍ സത്താര്‍ മകന്‍ 40 


അബ്ദുല്‍ ഗഫൂര്‍ 37 


167 


മേല്‍പ്പറഞ്ഞ അവകാശികളെ ഉള്‍പ്പെടുത്തി ഒരു 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും നിയമോചിതമായ തടസ്സങ്ങള്‍ 
ഉണ്ടെങ്കില്‍ അവര്‍ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധ 
പ്പെടുത്തുന്ന തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. 
നിശ്ചിത സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. ആക്ഷേപങ്ങള്‍ 
ലഭിക്കാത്തപക്ഷം അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കാവുന്നതാണ്‌. 


അപേക്ഷകന്‍ 


(6) 


റഫ്‌. സി2-67ിട/2020. 2020 സെപ്റ്റംബര്‍ 20. 


താമരശ്ശേരി താലൂക്ക്‌, വാവാട്‌ അംശം, വാവാട്‌ 
ദേശത്ത്‌ താമസിച്ചിരുന്ന കോയാമു 8/0 (1.9), മോയിന്‍കുട്ടി, 
നീരുട്ടിപൊയില്‍ വീട്‌, പി. ഒ. എന്നയാള്‍ 
20-4-2013-00 തീയതി മരണമടതഞ്ഞിരിക്കുന്നു. പരേതന്റെ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനു വേണ്ടി പരേതന്റെ ഭാരൃ 
ആയിശ, നീരുട്ടിപൊയില്‍ വീട്‌, പി. ഒ. 
ബോധിപ്പിക്കുന്ന അപേക്ഷാകാരൃത്തില്‍ അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ പരേതന്റെ 
അനന്തരാവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


വാവാട്‌ 


വാവാട്‌ 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ആയിശ ഭാരൃ 57 
2 സക്കീന മകള്‍ 44 
3 ഉമ്മുകുല്‍സു ള 41 
4 അസ്മ » 37 
5 സല്‍മ » 35 
6 ഹൈറുന്നീസ » 34 
7 മൂഹമ്മദ്‌ റാഫി മകന്‍ 29 


മേല്‍പ്പറഞ്ഞ അവകാശികളെ ഉള്‍പ്പെടുത്തി ഒരു 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും നിയമോചിതമായ തടസ്സങ്ങള്‍ 
ഉണ്ടെങ്കില്‍ അവര്‍ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധ 
പ്പെടുത്തുന്ന തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. 
നിശ്ചിത സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. ആക്ഷേപങ്ങള്‍ 
ലഭിക്കാത്തപക്ഷം അപേക്ഷകയ്ക്ക്‌ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കുന്നതാണ്‌. 


(7) 


റഫ്‌. സി2-6535/2020. 2020 സെപ്റ്റംബര്‍ 20. 


താമരശ്ശേരി താലൂക്ക്‌, കൊടുവള്ളി അംശം, 
പറമ്പത്ത്കാവ്‌ ദേശത്ത്‌ താമസിച്ചിരുന്ന രാരിച്ചന്‍, ആര്‍. സി. 
s/o (Late) പെരവക്കൂട്ടി രാരോത്ത്ചാലില്‍ 
മാനിപൂരം പി. ഒ. എന്നയാള്‍ 3-6-2017-ാം തീയതി മരണ 
മടഞ്ഞിരിക്കുന്നു. പരേതന്റെ അനന്തരാവകാശ 
സര്‍ട്ടി ഫിക്കറ്റിനു വേണ്ടി പരേതന്റെ മകള്‍ ബീന, 
രാരോത്ത്ചാലില്‍ വീട്‌, മാനിപുരം പി. ഒ. ബോധിപ്പിക്കുന്ന 
അപേക്ഷാകാരൃത്തില്‍ അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവരാണ്‌ പരേതന്റെ അനന്തരാവകാശികളെന്ന്‌ 
അറിവായിരിക്കുന്നു. 


as, 





19th Jan. 2021] COMMISSIONERATE OF LAND REVENUE 534 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം നമ്പര്‍ ബന്ധം 
1 കമല ഭാര്യ 66 1 ഹഫ്സത്ത്‌ മകള്‍ 47 
2 ബീന മകള്‍ 48 2 സൈഫുന്നീസ » 45 
3 രസ്ന > 42 3 സിദ്ദിഖ്‌ മകന്‍ 43 
4 അനില്‍കുമാര്‍, ആര്‍. സി. മകന്‍ 8-5-2013-ന്‌ 4 ജമീല മകള്‍ 37 
മരണപ്പെട്ടു 5 ഹസീന » 33 


മേല്‍പ്പറഞ്ഞ അവകാശികളെ ഉള്‍പ്പെടുത്തി ഒരു 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും നിയമോചിതമായ തടസ്സങ്ങള്‍ 
ഉണ്ടെങ്കില്‍ അവര്‍ ഈ പരസും ഗസറ്റില്‍ (പസിദ്ധപ്പെടു 
ത്തുന്ന തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 
സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. ആക്ഷേപങ്ങള്‍ 
ലഭിക്കാത്തപക്ഷം അപേക്ഷകയ്ക്ക്‌ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കാവുന്നതാണ്‌. 


(8) 


റഫ്‌. സി2-13304/2018. 2020 സെപ്റ്റംബര്‍ 20. 


താമരശ്ശേരി താലൂക്ക്‌, കൂടത്തായി അംശം, പാലോണ 
ദേശത്ത്‌ താമസിച്ചിരുന്ന നാരായണന്‍, വി. വി. 5/0 (Late) 
വേലായുധന്‍, വാദ്ധ്യാപ്പിള്ളില്‍ വീട്‌, മൈക്കാവ്‌ എന്നയാള്‍ 
8-6-2014-ാ൦ തീയതി മരണമടഞ്ഞിരിക്കുന്നു. പരേതന്റെ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനുവേണ്ടി പരേതന്റെ ഭാരൃ 
ശാരദ, വാദ്ധ്യാപ്പിള്ളില്‍ വീട്‌, മൈക്കാവ്‌ ബോധിപ്പിക്കുന്ന 
അപേക്ഷാകാരൃത്തില്‍ അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവരാണ്‌ പരേതന്റെ അനന്തരാവകാശികളെന്ന്‌ 
അറിവായിരിക്കുന്നു. 


(ood പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശാരദ ഭാര്യ 69 
2 സ്റ്റാലിന്‍ മകന്‍ 44 
3 ദീപ്തി മകള്‍ 34 


മേല്‍പ്പറഞ്ഞ അവകാശികളെ ഉള്‍പ്പെടുത്തി ഒരു 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും നിയമോചിതമായ തടസ്സങ്ങള്‍ 
ഉണ്ടെങ്കില്‍ അവര്‍ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തുന്ന 
തീയതി മൂതല്‍ 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 
സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. ആക്ഷേപങ്ങള്‍ 
ലഭിക്കാത്തപക്ഷം അപേക്ഷകയ്ക്ക്‌ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കാവുന്നതാണ്‌. 


(9) 


റഫ. സി2-5956/2020. 2020 ആഗസ്റ്റ്‌ 4. 


താമരശ്ശേരി താലൂക്ക്‌, വാവാട്‌ അംശം, വാവാട്‌ ദേശത്ത്‌ 
താമസിച്ചിരുന്ന കലന്തന്‍കുട്ടിഹാജി, ail. si. s/o (Late) 
അബൂബക്കര്‍, വടക്കെതൊടുകയില്‍ വീട്‌, വാവാട്‌ പി. ഒ. 
എന്നയാള്‍ 31-8-2012-ാ൦ തീയതി മരണമടഞ്ഞിരിക്കുന്നു. 
പരേതന്റെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനു വേണ്ടി 
പരേതന്റെ മകന്‍ സിദ്ദീഖ്‌, വടക്കെതൊടുകയില്‍ വീട്‌, 
വാവാട്‌ പി. ഒ. ബോധിപ്പിക്കുന്ന അപേക്ഷാകാരൃത്തില്‍ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 
പരേതന്റെ അനന്തരാവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


168 


മേല്‍പ്പറഞ്ഞ അവകാശികളെ ഉള്‍പ്പെടുത്തി ഒരു 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും നിയമോചിതമായ തടസ്സങ്ങള്‍ 
ഉണ്ടെങ്കില്‍ അവര്‍ ഈ പരസൃം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തുന്ന 
തീയതി മൂതല്‍ 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 
സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. ആക്ഷേപങ്ങള്‍ 
ലഭിക്കാത്തപക്ഷം അപേക്ഷകന്‍ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കാവുന്നതാണ്‌. 


താലുക്കാഫീസ്‌, 
താമരശ്ശേരി. 
Go 


(ഒപ്പ്‌) 


തഹശീൽദാർ. 


WAYANAD DISTRICT 


Mananthavady Taluk 
പരസ്യം 


(0) 


maé TLKEMDY/2669/2020-H1. 2020 ഡിസംബര്‍ 4. 


മാനന്തവാടി താലൂക്ക്‌, അഞ്ചുകുന്ന്‌ അംശം കാരക്കാമല 
പോസ്റ്റ്‌ ഓഫീസ്‌ പരിധിയില്‍ താമസിച്ചിരുന്ന 
സിറാജുദ്ദീന്‍, സി. യു. 9/0 ഉസ്മാന്‍, ചേരന്‍കണ്ടിഹൌസ്‌ 
എന്നയാള്‍ 8-9-2019-ാം൦ തീയതിയില്‍ മരണമടഞ്ഞിരിക്കു ന്നു. 
പരേതന്റെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനു വേണ്ടി 
പരേതന്റെ പിതാവ്‌ ബോധിപ്പിക്കുന്ന അപേക്ഷാകാരൃത്തില്‍ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പേര്‍ പറയുന്നവരാണ്‌ 
പരേതന്റെ അനന്തരാവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഷമീന, എ. ഭാരൃ 26 
2 മൂഹമ്മദ്‌ ഷാസ്‌, മകന്‍ 4 

3 മൂഹമ്മദ്‌ ഷെന്‍ ം 1 

4 ഉസ്മാന്‍ പിതാവ്‌ 60 
5 സാറ മാതാവ്‌ 59 


മേല്‍പ്പറഞ്ഞ അനന്തരാവകാശികളെ ഉള്‍പ്പെടുത്തി ഒരു 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും നിയമോചിതമായ തടസ്സങ്ങള്‍ 
ഉണ്ടെങ്കില്‍ അവര്‍ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തുന്ന 
തീയതി മൂതല്‍ 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 
സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. ആക്ഷേപങ്ങള്‍ 
ലഭിക്കാത്തപക്ഷം അപേക്ഷകന്‍ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കുന്നതാണ്‌. 


